06-12-2013 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളെ, ദാനം സദാ പാത്രമറിഞ്ഞു കൊടുക്കണം, വ്യര്‍ത്ഥത്തില്‍ സമ 
യത്തെ വേസ്റ്റാക്കരുത്‌. ഓരോരുത്തരുടേയും ദേഹത്തെ കാണാതിരിക്കൂ. കേള്‍ക്കുന്ന 
സമയത്തും അവരുടെ മനോഭാവം എവിടേക്കാണ്‌ പോകുന്നത്‌. 


ചോദ്യം - പാവനമായ ലോകത്തിലേക്ക്‌ പോകുന്നതിനുവേണ്ടി നിങ്ങള്‍ക്ക്‌ വളരെ ഉയര്‍ന്ന പത്ഥ്യം 
ചെയ്യണം, നിങ്ങളുടെ പത്ഥ്യം എന്താണ്‌? 


ഉത്തരം - ഗൃഹസ്ഥവ്യവഹാരത്തിലിരുന്നും താമരപുഷ്പം പോലെ ജീവിക്കണം, ഇതാണ്‌ ഏറ്റവും വലിയ 
പത്ഥ്യം. നമ്മുടെ ത്യാഗമാണ്‌ മുഴുവന്‍ പരിധിയില്ലാത്ത പഴയ ലോകത്തിന്റേയും. ഒരു കണ്ണില്‍ മധുരമായ 
വീടും, രണ്ടാമത്തെ കണ്ണില്‍ മധുരമായ രാജധാനിയും - ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും കാണാ 
തിരിക്കണം - ഇതാണ്‌ വളരെ വലിയ പത്ഥ്യം, ഈ പത്ഥ്യത്തിലൂടെ പാവനമായ ലോകത്തിലേക്ക്‌ പോകാം. 


ഗീതം - ക്uമയോടെയിരിക്കൂ മനുഷ്യാ.. 


ഓം ശാന്തി - ഗീതം കേള്‍ക്കുന്നതിലൂടെ കുട്ടികള്‍ക്ക്‌ അളവില്ലാത്ത സന്തോഷമുണ്ടായിരിക്കണം കാരണം 
ലോകം ദുഖത്തിലാണ്‌. മനുഷ്യരെല്ലാവരും നാസ്തികരാണ്‌. അതായത്‌ ബാബയെ അറിയുന്നില്ല. ഇപ്പോള്‍ 
നിങ്ങള്‍ നാസ്തികരില്‍നിന്നും ആസ്തികരായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ഇപ്പോഴ 
റിയാം നമ്മുടെ സുഖത്തിന്റെ ദിനം വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നിങ്ങള്‍ പോകുമ്പോഴും ആദ്യം 
നിങ്ങള്‍ തന്റെ പരിചയം കൊടുക്കൂ ഞങ്ങള്‍ സ്വയത്തെ എന്തുകൊണ്ടാണ്‌ സ്രഹ്മാകുമാരനെന്നും കുമാരി 
യെന്നും പറയുന്നത്‌? വിഷ്ണു ശങ്കരനെ ഒരിക്കലും പ്രജാപിതാവെന്ന്‌ പറയില്ല. പ്രജാപിതാബ്രഹ്മാ ഇവി 
ടെയാണ്‌. ഈ പോയിന്റ്‌ നല്ലരീതിയില്‍ ധാരണ ചെയ്യൂ. ലക്ഷ്മീനാരായണനേയും, രാധാകൃഷ്ണനേയും 
പ്രജാപിതാവെന്ന്‌ പറയില്ല. പ്രജാപിതാ ബ്രഹ്മാ വളരെ പ്രശസ്തനാണ്‌. പ്രജാപിതാവ്‌ സാകാരത്തിലാണ്‌. 
സ്വര്‍ഗ്ഗത്തിന്റെ രചയിതാവ്‌ പരംപിതാപരമാത്മാ ശിവനാണ്‌. സ്വര്‍ഗ്ഗത്തിന്റെ രചയിതാവ്‌ ബ്രഹ്മാവല്ല. നിരാ 
കാരനായ പരമാത്മാവ്‌ പ്രജാപിതാ സ്രഹ്മാവിലൂടെ സ്വര്‍ഗ്ഗം രചിക്കുന്നു. നമ്മള്‍ കുട്ടികളാണ്‌. അനവധി 
പേരുണ്ട്‌. ആത്മാക്കളെല്ലാവരും പരമപിതാവായ ശിവന്റെ സന്താനങ്ങളാണ്‌. മനസ്സിലാക്കിക്കൊടുക്കാന്‍ 
വളരെ നല്ല യുക്തി വേണം. പറയൂ, ഞങ്ങളെ ഭഗവാന്‍ രാജയോഗം പഠിപ്പിക്കുകയാണ്‌. ബ്രഹ്മാവിലൂടെ 
സൃഷ്ടിയുടെ ആദി മദ്ധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കിത്തരികയാണ്‌ ആദ്യം ഈ ബ്രഹ്മാവാണ്‌ 
കേള്‍ക്കുന്നത്‌. ജഗദംബയും കേള്‍ക്കുന്നുണ്ട്‌. ഞങ്ങള്‍ ബി.കെയാണ്‌. മഹിമയുണ്ടല്ലോ ഒരു കന്യക 21 
കുലത്തെ ഉദ്ധരിക്കും, 21 ജന്മങ്ങളിലേക്ക്‌ സുഖം കൊടുക്കും. ഞങ്ങള്‍ പരംപിതാ പരമാത്മാവിലൂടെ 21 
ജന്മങ്ങളിലേക്ക്‌ സത്യയുഗത്തിലേക്കും ത്രേതായുഗത്തിലേക്കും സുഖം പ്രാപ്തമാക്കുകയാണ്‌. സത്യത്രേ 
തായുഗത്തില്‍ ഭാരതം സദാ സുഖത്തിലായിരുന്നു, പവിത്രതയും ഉണ്ടായിരുന്നു. ഇത്‌ നമ്മുടെ പിതാ 
വാണ്‌, ഇത്‌ ബ്രഹ്മാബാബയാണ്‌. ഇപ്പോള്‍ ഇത്രയും കുട്ടികളുണ്ട്‌, പക്ഷേ ഒരു ചിന്തയുമില്ല. എത്ര കുട്ടിക 
ളാണുള്ളത്‌. നമ്മളെ ്രഹ്മാബാബയിലൂടെ ശിവബാബ രാജയോഗം പഠിപ്പിക്കുകയാണ്‌. പരിധിയില്ലാത്ത 
ബാബയില്‍നിന്നും സമ്പത്ത്‌ ലഭിക്കുകയാണ്‌. മുഴുവന്‍ ലോകവും പതീതമാണ്‌, ലോകത്തെ പാവനമാക്കി 
മാറ്റുന്നത്‌ ഒരു ബാബയാണ്‌. പഴയ ലോകത്തെ മാറ്റുന്ന സ്വര്‍ഗ്ഗത്തിന്റെ രചയിതാവ്‌ സത്ഗുരു സര്‍വ്വര്‍ക്കും 
സത്ഗതിദാതാവ്‌ ഒരു ബാബ മാത്രമാണ്‌. പുതിയ ലോകം ലക്ഷ്മീനാരായണന്റെ രാജ്യമാണ്‌. ഭാരതത്തില്‍ 
ദേവീദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു, ദേവതകള്‍ 84 ജന്മങ്ങള്‍ എടുക്കുന്നു. വര്‍ണ്ണങ്ങളെക്കുറിച്ചും 
പറഞ്ഞുകൊടുക്കണം. സമയം ആദ്യംതന്നെ ചോദിക്കണം. പറയു, ഈ കാര്യത്തെ മനസ്സില്‍വച്ച്‌ നല്ലരീ 
തിയിൽ കേള്‍ക്കു. ബുദ്ധിയെ അലയാന്‍ അനുവദിക്കരുത്‌. പറയണം സഹോദരീസഹോദരാ നിങ്ങളെല്ലാ 
വരും വാസ്തവത്തല്‍ ശിവന്റെ സന്താനങ്ങളാണ്‌. പ്രജാപിതാ ബ്രഹ്മാവ്‌ മുഴുവന്‍ മാനവരാശിയുടേയും 
ഹെഡ്‌ ആകുന്നു. ഞങ്ങള്‍ ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണര്‍ ബാബയില്‍നിന്നും സമ്പത്ത്‌ എടുത്തു 
കൊണ്ടിരിക്കുകയാണ്‌. യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ രാജഭാഗ്യം പ്രാപ്തമാകുന്നു. ബാഹുബലത്തി 
ലൂടെയല്ല. ഞങ്ങള്‍ വീടുപേക്ഷിക്കുന്നില്ല, ഞങ്ങള്‍ തന്റെ വീട്ടില്‍ത്തന്നെയാണിരിക്കുന്നത്‌. ഇത്‌ വിദ്യാല 
യമാണ്‌ മനുഷ്യനില്‍നിന്നും ദേവതയായി മാറാന്‍. മനുഷ്യര്‍ക്ക്‌ ഒരിക്കലും ദേവതയാക്കി മാറ്റാന്‍ സാധി 
ക്കില്ല. ഈ ലോകം പതീതമാണ്‌. നദിയായ ഗംഗ പതീത പാവനിയല്ല. വീണ്ടും വീണ്ടും എത്ര സ്നാനം 
ചെയ്താലും പാവനമായി മാറുന്നില്ല. രാവണന്റേയും ഉദാഹരണം ഇതുപോലെയാണ്‌. വീണ്ടും വീണ്ടും 
കത്തിക്കാറുണ്ട്‌, പക്ഷേ മരിക്കുന്നില്ല. ഈ രാവണന്റെ പോസ്റ്റര്‍ കൊണ്ടുപോകണം. വലിയ വലിയ സ്ഥല 
ങ്ങളിലേക്ക്‌ പോകുമ്പോള്‍ ആല്‍ബം കൂടെ കൊണ്ടുപോകണം. പറയണം നോക്കൂ ഇവരെല്ലാവരും കുട്ടി 


കളാണ്‌. എല്ലാവരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്‌ പവിത്രമായിട്ടിരിക്കാന്‍. വാസ്തവത്തില്‍ എല്ലാവരും (്രഹ്മാ 
വിന്റെ കുട്ടികളാണ്‌. പ്രജാപിതാ ബ്രഹ്മാവ്‌ മാനവരാശിയുടെ ഹെഡാണ്‌. ഈ സമയം പ്രാക്ടിക്കല്‍ നമ്മ 
ളെല്ലാവരും ബ്രഹ്മാകുമാരന്മാരും കുമാരിമാരുമാണ്‌. നിങ്ങളും ആണ്‌ പക്ഷേ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോള്‍ 
ലോകത്തിലാരും സത്യമായ ത്രാഹ്മണനില്ല. സത്യമായ ബ്രാഹ്മണന്‍ നമ്മളാണ്‌. രാജ്യം നേടുന്നതും നമ്മ 
ളാണ്‌. ഇത്‌ ബ്രാഹ്മണരുടെ വംശമാണ്‌. ബ്രാഹ്മണരാണ്‌ കുടുമി. കുട്ടികള്‍ക്ക്‌ മനസ്സിലാക്കിത്തരികയാണ്‌ 
കൃഷ്ണന്‍ ഭഗവാനല്ല. കൃഷ്ണനും പൂര്‍ണ്ണമായും 84 ജന്മങ്ങളെടുക്കുന്നുണ്ട്‌ 84 ജന്മങ്ങള്‍ പൂര്‍ത്തിയാക്കു 
മ്പോള്‍ വീണ്ടും ദേവതയായി മാറും. ആരാണ്‌ ആക്കിത്തീര്‍ക്കുന്നത്‌. ബാബയാണ്‌. ബാബയില്‍നിന്നും 
വീണ്ടും രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്‌. ബാബയുടെ മഹിമയാണ്‌ എക്‌ ഓംകാര്‍. ബാബ നിരാ 
കാരനാണ്‌ നിരഹങ്കാരിയാണ്‌. ബാബക്കും വന്ന്‌ സര്‍വ്വീസ്‌ ചെയ്യേണ്ടിവരുന്നു. പതീതമായ ലോകത്തി 
ലേക്കും പതീത ശരീരത്തിലേക്കും വരേണ്ടിവരുന്നു. ഇപ്പോള്‍ വീണ്ടും അതേ ഗീതയുടെ എപ്പിസോഡ്‌ 
ആവര്‍ത്തിച്ചുകൊണ്ടിരിക്കകുയാണ്‌. മഹാഭാരതയുദ്ധം ഉണ്ടായിരുന്നു. എല്ലാവരും കൊതുകിന്‍കൂട്ടത്തെ 
പ്പോലെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോള്‍ വീണ്ടും അതേ സമയമാണ്‌. പരംപിതാ പരമാത്മ ശിവഭഗവാനു 
വാച ബാബയാണ്‌ രചയിതാവ്‌. സ്വര്‍ഗ്ഗത്തില്‍ ലക്ഷ്മീനാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. സൃഷ്ടിയെ 
സതോപ്രധാനമാക്കി മാറ്റേണ്ടത്‌ ബാബയുടെ കര്‍ത്തവ്യമാണ്‌. ഞങ്ങള്‍ ഭഗവാനെയാണ്‌ പിതാവെന്ന്‌ പറ 
യുന്നത്‌. ബാബ വരുന്നത്‌ തീര്‍ച്ചയായും ശിവരാത്രിയിലാകുന്നു. ഇതിന്റെ അര്‍ത്ഥവും പറഞ്ഞുകൊടുക്ക 
ണം. പോയിന്റുകള്‍ നോട്ടുചെയ്ത്‌ ധാരണ ചെയ്യണം. പോയിന്റുകള്‍ ബുദ്ധിയിലുണ്ടായിരിക്കണം. കുമാ 
രിമാരുടെ ബുദ്ധി വളരെ നല്ലതായിരിക്കും. കുമാരിമാരുടെ കാലുകള്‍ കഴുകാറുണ്ട്‌. കുമാരന്മാരും കുമാരി 
മാരും രണ്ടുപേരും പവിത്രമാണ്‌. എന്നിട്ടും കുമാരിമാരുടെ പേരിന്‌ എന്തുകൊണ്ടാണ്‌ മഹിമ? കന്യക 21 
കുലത്തെ ഉദ്ധരിക്കുന്നു. അതുകൊണ്ടാണ്‌ മഹിമയുള്ളത്‌. ഞങ്ങള്‍ ഭാരതത്തിന്റെ ആത്മീയ സേവ ചെയ്യ 
ന്നു. ഞങ്ങളുടെ ഉസ്താദ്‌ സഹായി പരംപിതാപരമാത്മാ ശിവനാണ്‌. ഞങ്ങള്‍ പരമാത്മാവില്‍നിനന്നും 
യോഗബലത്തിലൂടെ ശക്തിയെടുക്കുന്നു, ഇതിലൂടെ 21 ജന്മത്തിലേക്ക്‌ സദാ ആരോഗ്യമുള്ളമരായി മാറു 
ന്നു. ഇത്‌ ഗ്യാരന്റിയാണ്‌. കലിയുഗത്തില്‍ എല്ലാവരും രോഗിയാണ്‌, ആയുസ്സും കുറവാണ്‌. സത്യയുഗ 
ത്തില്‍ ഇത്രയും വലിയ ആയുസ്സുള്ളവര്‍ എവിടെപ്പോയി? ഈ രാജയോഗത്തിലൂടെയാണ്‌ ഇത്രയും നീണ്ട 
ആയുസ്സുള്ളവരായി മാറുന്നത്‌. സത്യയുഗത്തില്‍ അകാലമൃത്യു ഇല്ല. ഒരു ശരീരം ഉപേക്ഷിച്ച്‌ മറ്റൊന്നെടു 
ക്കുന്നു. ഇത്‌ പഴയ വസ്ത്രമാണ്‌. ശിവബാബയുടെ ഓര്‍മ്മയിലിരുന്ന്‌ ഈ ദേഹസഹിതം ദേഹത്തിന്റെ 
എല്ലാ സംബന്ധങ്ങളേയും മറക്കണം. ബുദ്ധിയിലൂടെ നമ്മള്‍ പരിധിയില്ലാത്ത ത്യാഗം ചെയ്യണം. നമ്മു 
ടേത്‌ ബുദ്ധിയോഗത്തിന്റെ ആത്മീയ യാത്രയാണ്‌. ഭൌതീകമായ യാത്ര മനുഷ്യനാണ്‌ പഠിപ്പിക്കുന്നത്‌. ബുദ്ധി 
യുടെ യാത്ര ബാബക്കല്ലാതെ മറ്റാര്‍ക്കും പഠിപ്പിക്കാന്‍ കഴിയില്ല. രാജയോഗം പഠിക്കുന്നവരാണ്‌ സ്വര്‍ഗ്ഗ 
ത്തിലേക്ക്‌ വരിക. ഇപ്പോള്‍ വീണ്ടും തൈകള്‍ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്‌. നമ്മളെല്ലാവരും ബാബ 
യുടെ കുട്ടികളാണ്‌. നമുക്കു കുട്ടികള്‍ക്ക്‌ ശിവബാബയില്‍നിന്നും സമ്പത്ത്‌ ലഭിക്കുന്നു. ഈ ദാദയും 
ശിവബാബയില്‍നിന്നും സമ്പത്തെടുക്കുന്നു. താങ്കളും പരിധിയില്ലാത്ത ബാബയില്‍നിന്ന്‌ സമ്പത്തെടുക്കൂ. 
ഇത്‌ വലിയ ഹോസ്പിറ്റലാണ്‌. ഞങ്ങള്‍ 21 ജന്മത്തിലേക്ക്‌ ഒരിക്കലും രോഗിയായി മാറില്ല. ഞങ്ങള്‍ ഭാരത 
ത്തിന്റെ സത്യമായ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്‌. അതുകൊണ്ടാണ്‌ മഹിമയുള്ളത്‌ ശിവശക്തി 
സേനയെന്ന്‌. 


ഇപ്പോള്‍ ബാബ പറയുകയാണ്‌ ഓര്‍മ്മയിലൂടെ തന്റെ വികര്‍മ്മത്തെ വിനാശം ചെയ്യൂ എങ്കില്‍ ആത്മാവ്‌ 
ശുദ്ധമായി മാറും. ജ്ഞാനത്തെ ധാരണ ചെയ്യുന്തിലൂടെ നിങ്ങള്‍ ചക്രവര്‍ത്തി രാജാവായി മാറും. ഞങ്ങള്‍ 
പവിത്രമായി മാറുകയാണെങ്കില്‍ ലക്ഷ്മി അഥവാ നാരായണനെ വരിക്കാനായി സാധിക്കും. സര്‍വ്വഗുണ 
സമ്പന്നനും, സമ്പൂര്‍ണ്ണ നിര്‍വ്വികാരിയുമായി ഇവിടെ മാറുന്നില്ലായെങ്കില്‍ ലക്ഷ്മീനാരായണനെ എങ്ങിനെ 
വരിക്കാന്‍ സാധിക്കും? അതുകൊണ്ടാണ്‌ പറയുന്നത്‌ കണ്ണാടിയില്‍ തന്നെ നോക്കൂ - ലക്ഷ്മീനാരായ 
ണനെ വരിക്കാന്‍ യോഗ്യനായി മാറിയോ? പൂര്‍ണ്ണമായും നഷ്ടോമോഹയായി മാറുന്നില്ലായെങ്കില്‍ 
ലക്ഷ്മിയെ വരിക്കാന്‍ സാധിക്കില്ല. പ്രജയായി മാറും. ശിവബാബക്കും പരംധാമത്തില്‍നിന്നും വരേണ്ട 
തായിവന്നു. തീര്‍ച്ചയായും പതീതമായ ലോകത്തിലേക്ക്‌ വന്ന്‌ പാവനമാക്കിമാറ്റി കൂട്ടിക്കൊണ്ടുപോവുക 
യാണ്‌. ഇവിടെ നമ്മള്‍ വളരെയധികം പത്ഥ്യം വക്കുന്നുണ്ട്‌. നമ്മുടെ ഒരു കണ്ണില്‍ മധുരമായ വീടും മധു 
രമായ രാജധാനിയുമാണ്‌. നമുക്ക്‌ ത്യാഗം ചെയ്യേണ്ടത്‌ മുഴുവന്‍ ലോകത്തിനേയുമാണ്‌. വീട്ടിലിരുന്നു 
കൊണ്ടും താമരപുഷ്പം പോലെ പവിത്രമായിട്ടിരിക്കണം. വൃദ്ധര്‍ മനസ്സിലാക്കും - ഇപ്പോള്‍ വാനപ്രസ്ഥ 
അവസ്ഥയാണ്‌ അതിനാല്‍ മുക്തിധാമത്തിലേത്തുപോകാന്‍ പുരുഷാർത്ഥം ചെയ്യാം. ഇപ്പോള്‍ എല്ലാവരു 
ടേയും വാനപ്രസ്ഥാവസ്ഥയാണ്‌. ഓരോരുത്തര്‍ക്കും അവകാശമുണ്ട്‌ ബാബയില്‍നിന്നും സമ്പത്ത്‌ നേടാന്‍. 
ദുഖധാമത്തെ മറക്കണം. ഇതാണ്‌ ബുദ്ധിയിലൂടെയുള്ള ത്യാഗം. ഈ പഴയ ലോകത്തെ ബുദ്ധിയിലൂടെ 
മറന്ന്‌ പുതിയ ലോകത്തെ ഓര്‍മ്മിക്കണം. എങ്കില്‍ അന്തിമതി സോഗതിയുണ്ടാകും. ഇത്‌ വളരെ വലിയ 


ഈശ്വരീയ പിതാവിന്റെ സര്‍വ്വകലാശാലയാണ്‌. ഭഗവാനുവാച - ഞാന്‍ രാജയോഗം പഠിപ്പിച്ച്‌ മനുഷ്യനെ 
ദേവതയാക്കി മാറ്റുകയാണ്‌ ഇങ്ങനെ മനസ്സിലാക്കിക്കൊടുക്കണം. പറയൂ ഞങ്ങള്‍ എന്താണോ കേള്‍പ്പി 
ക്കുന്നത്‌ അതിരുന്ന്‌ കേള്‍ക്കൂ. ഇടക്ക്‌ ചോദിച്ചാല്‍ പറയുന്നതിന്റെ പ്രവാഹം മുറിയും. ഞങ്ങള്‍ താങ്കള്‍ക്ക്‌ 
മുഴുവന്‍ സൃഷ്ടിച്ക്രത്തിന്റേയും രഹസ്യം പറഞ്ഞുതരികയാണ്‌, ശിവബാബക്ക്‌ ഡ്രാമയില്‍ എന്ത്‌ പാര്‍ട്ടാ 
ണ്‌, ലക്ഷ്മീനാരായണന്‍ ആരാണ്‌. ഞങ്ങള്‍ എല്ലാവരുടേയും ജീവിതകഥ പറയാം. ഓരോരുത്തരുടേയും 
നാഡി നോക്കണം. ആ സമയത്ത്‌ അവരുടെ മനോഭാവം എന്താണ്‌ - ശരിയായി കേള്‍ക്കുന്നുണ്ടോ? 
ചൂടുള്ള ദോശത്തവപോലെയല്ലലോ ഇരിക്കുന്നത്‌? അവിടേയും ഇവിടേയും നോക്കുന്നുണ്ടോ. ഇവിടെയും 
ബാബ കാണുന്നുണ്ട്‌ ആരാണ്‌ മുന്നിലിരുന്ന്‌ കേട്ട്‌ നൃത്തം ചെയ്യുന്നത്‌, ഇതാണ്‌ ജ്ഞാനത്തിന്റെ ഡാന്‍സ്‌. 
സകൂളില്‍ ചെറിയ കുട്ടികളുണ്ടെങ്കില്‍ ടീച്ചര്‍ക്ക്‌ അവരെ കാണാന്‍ നമ്പര്‍വാറായിട്ടിരുത്തും, ഇവിടെ വള 
രെയധികം പേരുണ്ട്‌, നമ്പര്‍വൈസായിട്ടിരുത്താന്‍ സാധിക്കില്ല. നോക്കണം - ആരുടെ ബുദ്ധിയും എവി 
ടേയും അലയുന്നില്ലല്ലോ? പുഞ്ചിരിക്കുകയാണോ? അളവറ്റ സന്തോഷമുണ്ടോ? ശ്രദ്ധയോടെ കേള്‍ക്കു 
ന്നുണ്ടോ? ദാനം പാത്രമറിഞ്ഞു ചെയ്യണം. വ്യര്‍ത്ഥത്തില്‍ സമയത്തെ വേസ്റ്റ്‌ ആക്കുന്നില്ലല്ലോ. നാഡി 
പരിശോധിക്കാനും വിവേകം വേണം. മനുഷ്യര്‍ ഭയപ്പെടുന്നു - പ്രത്യേകിച്ചും സിന്ധിയിലുള്ളവര്‍ മനസ്സി 
ലാക്കുന്നത്‌ ബി.കെ.കളുടെ മാന്ത്രികവിദ്യയില്‍ പെടരുത്‌. അതുകൊണ്ട്‌ മുന്നിലേക്കേ പോകില്ല. 


ശിവബാബ മനസ്സിലാക്കിത്തരികയാണ്‌ - നിങ്ങള്‍ ബ്രാഹ്മണര്‍ ത്രികാലദര്‍ശിയായി മാറി. വര്‍ണ്ണത്തിന്റെ 
രഹസ്യവും മനസ്സിലാക്കി. ആത്മാവും പരമാത്മാവും ഒന്നുതന്നെയാണെന്ന്‌ പറയുന്നത്‌ തെറ്റാണ്‌. ചിലര്‍ 
ബ്രഹ്മത്തേ അംഗീകരിക്കുന്നവരാണ്‌. പറയാറുണ്ട്‌ അഹം ബ്രഹ്മാസ്മി. മായ 5 വികാരമാണ്‌. ഞങ്ങള്‍ 
ബ്രഹ്മത്തെ അംഗീകരിക്കുന്നവരാണ്‌ ഈ ബ്രഹ്മമഹദ്തത്വം ഞങ്ങളുടെ നിവാസസ്ഥാനമാണ്‌. എങ്ങിനെ 
യാണോ ഹിന്ദുസ്ഥാനിലിരിക്കുന്നവര്‍ തന്റെ ധര്‍മ്മത്തെ ഹിന്ദുധര്‍മ്മമെന്ന്‌ പറയുന്നു, അതേപോലെ ബ്രഹ്മ 
തത്വത്തെ പറയുന്നു ഞങ്ങള്‍ ബ്രഹ്മമാണെന്ന്‌. ബാബയുടെ മഹിമ വേറെയാണ്‌. സര്‍വ്വഗുണസമ്പന്നരെ 
ന്നും, 16 കലാ സമ്പൂര്‍ണ്ണരെന്നും.. ഇതെല്ലാ മഹിമയും ദേവതകളുടേതാണ്‌. ആത്മാ എപ്പോഴാണോ ശരീര 
ത്തിനോടൊപ്പമുണ്ടാകുന്നത്‌ അപ്പോഴാണ്‌ മഹിമയുണ്ടാകുന്നത്‌. ആത്മാവാണ്‌ പതീതവും പാവനവുമായി 
മാറുന്നത്‌. ആത്മാവിനെ നിര്‍ലേപമെന്ന്‌ പറയാന്‍ സാധിക്കില്ല. ഇത്രയും ചെറിയ ആത്മാവില്‍ 84 ജന്മ 
ത്തിന്റെ പാര്‍ട്ടാണ്‌. എങ്ങനെ ആത്മാവിനെ നിര്‍ലേഫമെന്ന്‌ പറയാന്‍ സാധിക്കും? ഇപ്പോള്‍ ബാബ ശാന്തി 
യുടെ സ്ഥാപന ചെയ്യുന്നു. നിങ്ങള്‍ കുട്ടികള്‍ പിതാവിന്‌ എന്ത്‌ പ്രൈസ്‌ കൊടുക്കും? ബാബ നിങ്ങള്‍ക്ക്‌ 
21 ജന്മത്തിലേക്ക്‌ സ്വര്‍ഗ്ഗത്തിന്റെ രാജധാനിയുടെ പ്രൈസ്‌ നല്‍കുന്നു. നിങ്ങള്‍ പിതാവിന്‌ എന്താണ്‌ കൊടു 
ക്കുന്നത്‌? നിങ്ങള്‍ എത്ര പ്രൈസ്‌ പിതാവിന്‌ കൊടുക്കുന്നു അത്രയും ബാബയില്‍നിന്നും വീണ്ടും എടു 
ക്കാം. ആദ്യം പ്രൈസ്‌ കൊടുക്കുന്നത്‌ ബ്രഹ്മാബാബയാണ്‌. ശിവബാബ ദാതാവാണ്‌. രാജാക്കന്മാര്‍ ഒന്നും 
കയ്യില്‍ വാങ്ങിക്കാറില്ല. ബാബയെ അന്നദാതാവെന്ന്‌ പറയും. മനുഷ്യനെ ദാതാവെന്ന്‌ പറയാന്‍ സാധി 
ക്കില്ല. നിങ്ങള്‍ സന്യാസിമാര്‍ക്ക്‌ കൊടുത്താലും അതിന്റെ റിട്ടേണ്‍ ആയിട്ടുള്ള ഫലം ശിവബാബയാ 
കുന്ന ദാതാവാണ്‌ നല്‍കുന്നത്‌. പറയാറില്ലേ എല്ലാം ഈശ്വരനാണ്‌ നല്‍കുന്നത്‌, പിന്നെ ഈശ്വരന്‍ എടു 
ക്കുന്നു. എങ്കില്‍ ആരെങ്കിലും മരിച്ചാല്‍ എന്തിന്‌ കരയണം? പക്ഷേ ബാബ ഒന്നും എടുക്കുന്നുമില്ല കൊടുക്കു 
ന്നുമില്ല. ലാകികജന്മം നല്‍കുന്നത്‌ മാതാപിതാവാണ്‌. പിന്നെ മരിച്ചാല്‍ അവര്‍ക്കാണ്‌ ദുഖം ഉണ്ടാകുന്ന 
ത്‌. ഈശ്വരന്‍ തന്നതാണെങ്കില്‍ ഈശ്വരന്‍ എടുത്താല്‍ എന്തിനു ദുഖിക്കണം? ബാബ പറയുന്നു ഞാന്‍ 
സുഖദുഖത്തില്‍നിന്ന്‌ വേറെയാണ്‌. ദാദാ തന്റെ സര്‍വ്വസ്വവും സമര്‍പ്പിച്ച അതുകൊണ്ടാണ്‌ ഫുള്‍പ്രൈസും 
നേടിയത്‌. കന്യകമാരുടെ കയ്യില്‍ ഒന്നുമില്ല. അഥവാ അവര്‍ക്ക്‌ അച്ഛനും അമ്മയും എന്തെങ്കിലും കൊടു 
ത്താല്‍ അതിനെ ശിവബാബക്ക്‌ കൊടുക്കാന്‍ സാധിക്കും. എങ്ങിനെയാണോ വളരെ സാധുവായിരു 
ന്നു. എന്നിട്ടും നോക്കൂ എത്ര വേഗത്തില്‍ പോയി. ശരീരം, മനസ്സ്‌, ധനം എന്നിവകൊണ്ട്‌ സേവ ചെയ്തു 
കൊണ്ടിരിക്കുകയാണ്‌. 


നിങ്ങള്‍ക്കറിയാം ഞങ്ങള്‍ സുഖധാമത്തിലേക്ക്‌ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്‌ ശാന്തിധാം വഴിക്ക്‌. ഏതു 
വരേക്ക്‌ ബാബയോടൊപ്പം പോകുന്നില്ലയോ എങ്ങനെ അമ്മായിയച്ഛന്റെ വീട്ടിലേക്ക്‌ പോകാന്‍ കഴിയും? 
ആദ്യം ബാബയുടെ അടുക്കലേക്ക്‌ പോകണം പിന്നീട്‌ അമ്മായിയച്ഛന്റെ അടുക്കലേക്ക്‌ വരണം. ഇതാണ്‌ 
ശോകവാടിക, സത്യയുഗമാണ്‌ അശോകവാടിക. ശരി. 


വളരെക്കാലത്തെ വേര്‍പാടിന്നുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണക്കുള്ള മുഖ്യസാരം - 


1) ഈ വാനപ്രസ്ഥാവസ്ഥയില്‍ മധുരമായ വീടിനേയും മധുരമായ രാജധാനിയേയും ഓര്‍മ്മിക്കുന്നതിനു 
വേണ്ടി ബുദ്ധികൊണ്ട്‌ എല്ലാം മറക്കണം. പൂര്‍ണ്ണമായും നഷ്ടോമോഹയായി മാറണം. 


2) ബുദ്ധിയോഗത്തിലൂടെ പരിധിയില്ലാത്ത ത്യാഗം ചെയ്ത്‌ ആത്മീയ യാത്ര ചെയ്യണം. ശ്രീമത്തിലൂടെ 
പവിത്രമായി മാറി ഭാരതത്തിന്റെ സത്യമായ സേവ ചെയ്യണം. 


വരദാനം - സദാ ബിസിയായിരുന്ന്‌ ഓരോ ചുവടിലും കോടി മടങ്ങ്‌ സമ്പാദ്യം സമ്പാദി 
ക്കുന്നവരായ മായാജിത്തായി ഭവിക്കൂ. 


താങ്കള്‍ കുട്ടികള്‍ ബ്രാഹ്മണനായി മാറിയത്‌ സദാ ബിസിയായിരിക്കുന്നതിനുവേണ്ടിയാണ്‌, ബിസിയായിരി 
ക്കുന്നവര്‍ വലിയ വലിയ കച്ചവടക്കാരായിരിക്കും. അവര്‍ ഓരോ ചുവടിലും കോടിമടങ്ങ്‌ സമ്പാദിക്കുന്ന 
വരായിരിക്കും. മുഴുവന്‍ കല്‍പത്തിലും ഇങ്ങനെയുള്ള കച്ചവടം ആര്‍ക്കും ചെയ്യാന്‍ സാധിക്കില്ല. ആരാണോ 
സദാ ബിസിയായിരിക്കുന്നത്‌ അവരുടെ അടുക്കലേക്ക്‌ മായക്ക്‌ വരാന്‍ സാധിക്കില്ല. കാരണം അവര്‍ക്ക്‌ 
മായയെ സ്വീകരിക്കാനുള്ള സമയമേ ഇല്ല. സദാ ഈ ആത്മീയ ലഹരിയിലിരിക്കൂ ഞങ്ങളുടെ ഓരോ ചുവ 
ടിലും കോടിയാണ്‌. എന്നാല്‍ എത്രത്തോളം ലഹരിയുണ്ടോ അത്രത്തോളം വിനയം. 


സ്ലോഗന്‍ - തന്റെ സേവയെ ബാബയുടെ മുന്നില്‍ അര്‍പ്പിക്കൂ എങ്കില്‍ സഫലത ഉറപ്പാണ്‌. 


